Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL / TV ( N )/ 634/2012- 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


കര 
GOVERNN 


രള സർ 
NMENT OF 


രാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


24th September 2013 
2013 സെപ്റ്റംബർ 24 


Vol. II 


THIRUVANANTHAPURAM, TUESDAY 


No . 


വാല്യം 2 | 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


2nd Aswina 1935 
1935 ആശ്വിനം 2 


PART III 
Stores Purchase 


Agriculture Department 


ദർഘാസ് പരസ്യം 


- (1) 
നമ്പർ എസ്. വി .എഫ്. 340 / 13 . 

2013 ആഗസ്റ്റ് 23. 
വണ്ടിപ്പെരിയാർ സംസ്ഥാന പച്ചക്കറിത്തോട്ടത്തിലെ 
ആ വ ശ ്യ ത്തി ലേ ക്കായി താഴെ പ റ യുന്ന തൂക്ക ത്തിലും 
എണ്ണത്തിലും കയർപിത്ത്, കയർപിത്ത് ബ്ളോക്ക്, ഗ്രോ ബാഗ്, 
പോർട്ട് ടൈ എന്നിവ സപ്ലൈ ചെയ്യുന്നതിന് സന്നദ്ധതയുള്ള 
ക രാ റു കാ രിൽ നിന്നും മുദ്രവെച്ച ദർഘാ സു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ സമർപ്പിക്കുന്ന കവറിന് 
പുറത്ത് “ 2013 -14 വർഷത്തേക്ക് കയർപിത്ത്, കയർപിത്ത് 
ബ്ളോക്ക്, ഗ്രോ ബാഗ്, പോർട്ട് ടൈ സപ്ലൈ ചെയ്യുന്നതിനുള്ള 
ദർ ഘാസ് എന്നു രേഖ പ്പെ ടുത്തി ഫാം സൂപ ണ്ടിന്റെ 
വിലാസത്തിൽ 2013 ഒക്ടോബർ മാസം 10 -ാം തീയതി പകൽ 1 
മണിക്കകം ഫാം ഓഫീസിൽ ലഭിച്ചിരിക്കണം. ദർഘാസിൽ പറ 

ഞ്ഞി രി യ്ക്കുന്ന നിരക്ക് കയറ്റിഇറക്കുകൂലി സഹിതം 
വണ്ടിപ്പെരിയാർ 62 -ാം മൈലിൽ സ്ഥിതിചെയ്യുന്ന ഫാമിൽ 
സപ്ലൈ ചെയ്യുന്നതിനുള്ളതായിരിക്കണം. ദർഘാസിനോടൊപ്പം 
310 ,000 ഫാം സൂപ്രണ്ടിന്റെ പേരിൽ എസ്. ബി. ടി. വണ്ടിപ്പെരിയാർ 
ശാഖ യിൽ മാറാ വു ന്ന ഡിമാന്റ് ( ഡാഫ് റ്റ് കൂടി 
നിരതദ്രവ്യമായി നൽകേണ്ടതാണ്. ദർഘാസ് അംഗീകരിച്ച് 


സപ്ളെ ഓർഡർ നൽകിയാൽ 7 ദിവസത്തിനകം ദർഘാസിൽ 
പറഞ്ഞിരിക്കുന്ന ഉത്പന്നങ്ങൾ സപ്ളെ ചെയ്യേണ്ടതാണ്. 
10 - 10 - 2013 -ാം തീയതി പകൽ 2 മണിക്ക് ദർഘാ സു കൾ 
അ പ്പോൾ ഹാജരുള്ള ടെണ്ട റു കാ രു ടെയോ അ വ രുടെ 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ ഫാം സൂപ്രണ്ടാ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ തുറക്കുന്നതും 
ഏറ്റവും കുറഞ്ഞ നിരക്ക് ഇടുക്കി പിൻ സിപ്പൽ കൃഷി 
ആഫീസറുടെ അംഗീകാരത്തിന് വിധേയമായി ഉറപ്പിക്കുന്നതു 
മാ യി രിക്കും. ദർഘാസ് തുറക്കുന്ന ദിവസം ഏതെങ്കിലും 
കാരണ വശാൽ അവധി ദിവസമായാൽ അടുത്ത പ്രവർത്തി 
ദിവസം മുകളിൽ പറഞ്ഞ വ്യവസ്ഥയിലും സമയത്തും ദർഘാ 
സുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതുമാണ്. ദർഘാസ് 

കൈക്കൊ ള്ളു ന്ന യാൾ 1100 - ന്റെ മുദ്രപത ത്തിൽ കരാർ 
ഉടമ്പടി ഒപ്പുവയ്ക്കേണ്ടതാണ്. 

ദർഘാസ് ഫോറ ത്തിന്റെ വില ? 400 - 2 വിൽ പന 
നികുതിയും ആയിരിക്കും. ദർഘാസ് ഫോറത്തിന്റെ വില്പന 
10 - 10 - 2013 -ാം തീയതി പകൽ 12 മണിവരെയായിക്കും. 

- സർക്കാർ ദർഘാസുകൾക്ക് ബാധകമായ എല്ലാ നിബന്ധ 
നകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. ദർഘാസുകൾ 
യാതൊരു കാരണവും കാണിക്കാതെ നിരസിക്കുന്നതിനോ 
പുനർ ദർഘാസ് നടത്തുന്നതിനോ ഉള്ള അധികാരം ഫാം 
സൂപ്രണ്ടിൽ നിക്ഷിപ്തമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ 
പ്രവർത്തി ദിവസങ്ങളിൽ സമയങ്ങളിൽ ഫാം സൂപ്രണ്ടിന്റെ 
ആഫീസിൽ നിന്നും അറിയാവുന്നതാണ്. 


ആവശ്യമുള്ള ഉത്പന്നങ്ങളുടെ വിവരം 


1. കയർ പിത്ത് കമ്പോസ്റ്റ് - 4000 കി. ഗ്രാം . 
2. കയർ പിത്ത് ബ്ളോക്ക് - 200 ബ്ളോക്ക് (4.5 കി. ഗ്രാം ) 
3. ഗ്രോ ബാഗ് 

24000 എണ്ണം (40 X 24 
സെ . മീ . x 24 സെ . മീ . 
സൈസ് 600 ഗേജ് 150 

മൈക്രോൺ കനം) 
4. പോർട്ട് ടൈ 
( 98 ഹോൾസ്) 

- 150 എണ്ണം 
5. പോർട്ട് ടൈ 

( 50 ഹോൾസ്) -- - 50 എണ്ണം 


നൽകുന്ന വേപ്പിൻ പിണ്ണാക്കിൽ നിന്നും പരിശോധനക്കായി 
സാമ്പിൾ എടുക്കുന്നതും മാലിന്യമുക്തമാണെന്ന് ഉറപ്പാക്കിയശേഷം 
വില നൽകു ന്ന തു മാ ണ് . ടെൻ ഡർ സംബ ന്ധിച്ച് 
അന്തിമ തീരുമാനം ഫാം സൂപ്രണ്ടിന്റേതായിരിക്കും. കാരണം 
കാണിക്കാതെ തന്നെ ടെൻ ഡർ നിര സി ക്കു ന്ന തിനാ 
പുനർ ടെൻഡർ നടത്തുന്നതിനോ ഉള്ള അധികാരം ഫാം 
സൂപ്രണ്ടിൽ നിക്ഷിപ്തമായിരിക്കും. ഏതെങ്കിലും കാരണവശാൽ 
നിശ്ചിത ദിവസം പൊതു അ വ ധി യാ യാൽ തൊട്ടടുത്ത 
പ്രവർത്തി ദിവസം നിശ്ചിത സമയത്ത് മറ്റൊരറിയിപ്പില്ലാതെ 
തന്നെ ദർഘാസ് നടപടികൾ നടത്തുന്നതാണ്. 

- സർക്കാർ ടെൻഡറുകൾക്കുള്ള എല്ലാ നിബന്ധനകളും ഈ 
ടെൻഡറിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ 
പ്രവർത്തി ദിവസങ്ങളിലും സമയങ്ങളിലും ഫാം ഓഫീസിൽ 
നിന്നും അറിയാവുന്നതാണ്. 


(2) 


നമ്പർ എസ്. വി .എഫ്. 341/ 13. 


| 2013 ആഗസ്റ്റ് 23. 


- വണ്ടിപ്പെരിയാർ സംസ്ഥാന പച്ചക്കറിത്തോട്ടത്തിലെ 
2013-14 വർഷത്തെ ആവശ്യത്തിലേക്കായി 8 മെട്രിക് ടൺ ചതച്ച 
വേപ്പിൻ കുരു പിണ്ണാക്ക് സപ്ളെ ചെയ്യുവാൻ തയ്യാറുള്ള 
കരാറുകാരിൽ നിന്നും മുദ്രവെച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 30 x 20 സെ . മീ . വലിപ്പമുള്ള കവറുകളിൽ വേണം 
ദർഘാസുകൾ സമർപ്പിക്കേണ്ടത്. കവറിന് പുറത്ത് “2013 - 14 
വർഷത്തേക്ക് വേപ്പിൻ പിണ്ണാക്ക് സപ്ലൈ ചെയ്യുന്നതിനുള്ള 
ടെൻ ഡർ എന്നു രേഖ പ്പെടുത്തി ഫാം സൂപ ണ്ടിന്റെ 
വിലാസത്തിൽ 9 - 10 - 2013- ന് പകൽ 12 മണിക്കകം ഫാം ഓഫീ 
സിൽ ലഭിച്ചിരിക്കണം. ദർഘാസ് ഫോറങ്ങൾ 9 - 10 - 2013 - ന് പ 
കൽ 11 മണിവരെ ഫാം ഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. ദർഘാസ് ഫാറത്തിന് 1400 വിലയും വിൽപന 
നികുതിയും ആകുന്നതാണ്. 

ഒരു ടൺ ചതച്ച വേപ്പിൻകുരു പിണ്ണാക്ക് എന്തു 
നിരക്കിൽ ഫാമിൽ എത്തിച്ചു നല്കാം എന്ന് ദർഘാസിൽ 
രേഖപ്പെടുത്തിയിരിക്കണം. പ്രസ്തുത നിരക്ക് കയറ്റിറക്കുകൂലി 
സഹിതം 62 -ാം മൈലിൽ സ്ഥിതിചെയ്യുന്ന ഫാമിൽ സപ്ലൈ 
ചെയ്യുന്നതിനുള്ളതായിരിക്കണം. രേഖപ്പെടുത്തുന്ന നിരക്കിന് 
2014 മാർച്ച് 31 വരെ പ്രാബല്യമുണ്ടായിരിക്കേണ്ടതും ഫാമിൽ 
നിന്നും ആവശ്യപ്പെടുന്ന മുറയ്ക്ക് രണ്ടുതവണയായി വേപ്പിൻ 
പി ണ്ണാക്ക് ഫാമിൽ എത്തിച്ചു നൽ കേ ണ്ട തു മാ ണ് . 
ദർഘാസിനോടൊപ്പം ? 4, 000 - ന്റെ ഡിമാന്റ് ഡ്രാഫ്റ്റ് ഫാം 
സൂപ്രണ്ടിന്റെ പേരിൽ വണ്ടിപ്പെരിയാർ എസ്. ബി . ടി . യിൽ 
മാറാവുന്ന വിധത്തിലുള്ളത് നിരതദ്രവ്യമായി നൽകേണ്ടതാണ്. 
നിരതദ്രവ്യം കൂടാതെയുള്ളതോ താമസിച്ചു ലഭിക്കുന്നതോ ആയ 
ടെൻഡുകൾ യാതൊരു കാണശാലും പരിഗണിക്കുഞ്ഞെല്ല ലഭിച്ചിട്ടുള്ള 
ദർ ഘാ സു കൾ 9 - 10 - 2013 - ന് പകൽ 12. 30 
മണിക്ക് ഫാം ഓഫീസിൽവെച്ച് ഫാം സൂപ്രണ്ട്അദ്ദേഹം ചുമ 
ത ല പ്പെടു ത്തു ന്ന യാൾ ഹാജരുള്ള ദർഘാ സു കാ രുടെ/ 
പ്രതിനിധിയുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും ഏറ്റവും 
കുറഞ്ഞ നിരക്ക് ഇടുക്കി പ്രിൻസിപ്പൽ കൃഷി ആഫീസറുടെ 
അംഗീകാരത്തിനു വിധേയമായി ഉറപ്പിക്കുന്നതുമായിരിയ്ക്കും. 
ദർഘാസ് ലഭിക്കുന്നയാൾ ? 100 - ന്റെ മുദ്രപ്രതത്തിൽ കരാർ ഉടമ്പടി 
നൽകേണ്ടതാണ്. ദർഘാസിനൊപ്പം വേപ്പിൻ പിണ്ണാക്കിന്റെ 
സാമ്പിൾ കൂടി നൽകേണ്ടതാണ്. ദർഘാസ് അംഗീകരിച്ച് 
സപ്ളെ ഓർഡർ ലഭിച്ചുകഴിഞ്ഞ് 7 ദിവസത്തിനുള്ളിൽ ആദ്യ 
ലോഡ് നൽകേണ്ടതും അവശേഷിക്കുന്ന അളവ് 31- 3 - 2014 - നകം 
ആവ ശ്യ പ്പെടുന്ന സമയത്ത് നൽകി യിരിക്കേ ണ്ട തു മാ ണ് . 


നമ്പർ എസ്. വി.എഫ്. 342/ 13. 

2013 ആഗസ്റ്റ് 23 . 
- വണ്ടിപ്പെരിയാർ സംസ്ഥാന പച്ചക്കറിത്തോട്ടത്തിലെ ആവ 
ശ ്യ ത്തി ല യ് ക്ക ാ യി താ ഴ പ റ യു ന്ന അ ള വി ലും 
തൂക്കത്തിലും കയർ ഉത്പന്നങ്ങൾ പ്ളാസ്റ്റിക് നെറ്റ്, ജി. ഐ . 
വയർ എന്നിവ സപ്ളെ ചെയ്യു ന്ന തിന് സന്നദ്ധ ത യുള്ള 
ക രാ റു കാ രിൽ നിന്നും മുദവെച്ച് ദർ ഘാ സു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ സമർപ്പിക്കുന്ന കവറിന് 
പുറത്ത് "2013- 14 വർഷത്തേക്ക് കയർ ഉത്പന്നങ്ങൾ, പ്ളാസ്റ്റിക് 
നെറ്റ്, ജി . ഐ . വയർ സപ്ലൈ ചെയ്യുന്നതിനുള്ള ദർഘാസ് 
എന്ന് രേഖ പ്പെ ടുത്തി ഫാം സൂപ ണ്ടിന്റെ 
വിലാസത്തിൽ 2013 ഒക്ടോബർ മാസം 9 -ാം തീയതി പകൽ 
2 മണിയ്ക്കകം ഫാം ഓഫീസിൽ ലഭിച്ചിരിക്കണം. ദർഘാസിൽ 
പറഞ്ഞിരിക്കുന്ന നിരക്ക് കയറ്റിറക്ക് കൂലി സഹിതം വണ്ടിപ്പെ 
രിയാർ 62 -ാം മൈലിൽ സ്ഥിതിചെയ്യുന്ന ഫാമിൽ സപ്ളെ 

ച യ്യ ! ന്ന ത ി ന വ ള്ള ത ി യ ി ര ി ക ണ o . 
ദർഘാസിനോടൊപ്പം ? 1,000 ഫാം സൂപ്രണ്ടിന്റെ പേരിൽ 
എസ്. ബി . ടി . വണ്ടിപ്പെരിയാർ ശാഖയിൽ മാറാവുന്ന ഡിമാന്റ് 
- ഡ്രാഫ്റ്റ് കൂടി നിരതദ്രവ്യമായി നൽകേണ്ടതാണ്. ദർഘാസ് 
അംഗീകരിച്ച് സപ്ലൈ ഓർഡർ നൽകിയാൽ 7 ദിവസത്തിനകം 
ദർ ഘാസിൽ പറഞ്ഞിരിക്കുന്ന ഉത് പ ണ ങ്ങ ൾ സപ്ളെ 
ചെയ്യേണ്ടതാണ്. 9 - 10 - 2013 -ാം തീയതി പകൽ 3 മണിക്ക് 
ദർഘാസുകൾ അപ്പോൾ ഹാജരുള്ള ടെൻഡറുകാരുടെയോ അവ 
രുടെ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ ഫാം സൂപ്രണ്ടാ 
അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ തുറക്കുന്നതും 
ഏറ്റവും കുറഞ്ഞ നിരക്ക് ഇടുക്കി 
പിൻ സി പ്പൽ കൃഷി ആ ഫീ സ റുടെ അംഗീ കാ ര ത്തിന് 
വിധേ യ മായി ഉറ പ്പി ക്കു ന്ന തു മാ യി രിക്കും. ദർഘാസ് 
തുറക്കുന്ന ദിവസം ഏതെങ്കിലും കാരണ വശാൽ അവധി 
ദിവസമായാൽ അടുത്ത പ്രവർത്തി ദിവസം മുകളിൽ പറഞ്ഞ 
വ്യവസ്ഥയിലും സമയത്തും ദർഘാസുകൾ സ്വീകരിക്കുന്നതും 
തുറക്കുന്നതുമായിരിക്കും. ദർഘാസ് കൈക്കൊള്ളുന്നയാൾ 
? 100 - ന്റെ മുദ്രപത്രത്തിൽ കരാർ ഉടമ്പടി ഒപ്പുവയ്ക്കേണ്ടതാണ്. 

- ദർഘാസ് ഫോറ ത്തിന്റെ വില 1150 - 2 വിൽ പന 
നികുതിയും ആയിരിക്കും. ദർഘാസ് ഫോറത്തിന്റെ വിൽപന 
9 - 10 - 2013 -ാം തീയതി പകൽ 1 മണി വരെ യാ യി രിക്കും. 
സർക്കാർ ദ ർ ഘാസുകൾക്ക് ബാധകമായ എല്ലാ 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 
ദർ ഘാ സു കൾ യാതൊരു കാ ര ണവും കാണിക്കാതെ 
നിരസിക്കുന്നതിനോ പുനർ ദർഘാസ് നടത്തുന്നതിനോ ഉള്ള 
അ ധി കാരം ഫാം സൂപ്രണ്ടിൽ നിക്ഷിപ്ത മാ യി രി ക്കും . 
കൂടുതൽ വിവരങ്ങൾ പ്രവർത്തി ദിവസങ്ങളിൽ സമയങ്ങളിൽ 
ഫാം സൂപ്രണ്ടിന്റെ ആഫീസിൽ നിന്നും അറിയാവുന്നതാണ്. 


ആവശ്യമുള്ള ഉത്പന്നങ്ങളുടെ വിവരം 


ആവശ്യമുള്ള പ്ളാസ്റ്റിക് ഉത്പന്നങ്ങളുടെ വിവരം 


1. ചക്കരകയർ 


- - 50 കി . ഗ്രാം . 


. 


- പോളിത്തീൻ കവർ 4 X 6 - 25 കി . ഗ്രാം . 

6 X 6 - 50 കി. ഗ്രാം . 
- 6 X8 - 200 കി. ഗ്രാം . 

8 X10 - 10 കി . ഗ്രാം . 
പോളിത്തീൻ ഷീറ്റ് എൽ. ഡി . പി. ഇ - 15 കി. ഗ്രാം . 

- പി . ഡി 5 " - 20 കി . ഗ്രാം . 


2. വേലിക്കയർ 

- 50 കി . ഗ്രാം . 
3 . കൊടിക്കയർ 

. 50 കി. ഗ്രാം . 
4. പ്ളാസ്റ്റിക് നെറ്റ് 
( 4" സ്ക്വ യർ) 

- 25 കി. ഗ്രാം . 
5. ത്രഡ് ( ബ്ളൂ നൈലോൺ) - 10 കി . ഗ്രാം . 
6. കോട്ടൺ ത്രഡ് 

50 റോൾ 
7 . ചണനൂൽ 

- 20 കി. ഗ്രാം . 
- 8. ജി. ഐ . വയർ 

- 150 കി . ഗ്രാം . 


2. 


സംസ്ഥാന പച്ചക്കറിത്തോട്ടം, 
വണ്ടിപ്പെരിയാർ. 


( ഒപ്പ്) 
ഫാം സൂപ്രണ്ട്. 


ടെണ്ടർ നോട്ടീസ് 


നമ്പർ എസ്. വി .എഫ്. 343 / 13 . 

2013 ആഗസ്റ്റ് 23. നമ്പർ എൻ.എസ്. 241 / 13 . 

2013 ആഗസ്റ്റ് 27. 
- വണ്ടിപ്പെരിയാർ സംസ്ഥാന പച്ചക്കറിത്തോട്ടത്തിലെ 

നേര്യമംഗലം ജില്ലാകൃഷി ഫാമിലെ ആവശ്യത്തിലേക്കായി 
ആ വ ശ ്യ ത്തി ലേ ക്കായി താഴെ പ റ യുന്ന അള വിലും 2013 - 14 വർഷത്തേക്ക് കലർപ്പില്ലാത്ത ചാണകം സപ്ളെ 
തൂക്കത്തിലും പ്ളാസ്റ്റിക് കൂടുകൾ സപ്ലൈ ചെയ്യുന്നതിന് ചെയ്യു വാൻ താൽപ്പര്യ മു ള്ള വർ മുദവെച്ച ടെണ്ട റു കൾ 
സന്നദ്ധതയുള്ള കരാറുകാരിൽ നിന്നും മുദ്രവെച്ച ദർഘാസുകൾ സമർപ്പിക്കേണ്ടതാണ്. 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ സമർപ്പിക്കുന്ന കവറിനു ആകെ വേണ്ട അളവ്- 450 ക്യൂ . മീറ്റർ 
പുറത്ത് “ 2013- 14 വർഷത്തേക്ക് പ്ളാസ്റ്റിക് കൂടുകളും ഷീറ്റും 

നിരക്ക് കാണിക്കേണ്ടത് - 1 ക്യൂ . മീറ്റർ 
സപ്ലൈ ചെയ്യുന്നതിനുള്ള ദർഘാസ് എന്നു രേഖപ്പെടുത്തി 

ടെണ്ടർ നൽകേണ്ട തീയതിയും സമയവും - 27 - 9 - 2013 , 
ഫാം സൂപ്രണ്ടിന്റെ വിലാസത്തിൽ 2013 ഒക്ടോബർ മാസം 

2. 30 മണി. 
10 -ാം തീയതി പകൽ 2 മണിയ്ക്കകം ഫാം ഓഫീസിൽ 

27 - 9 - 2013 , 3.30 മണിക്ക് അപ്പോൾ ഹാജരുള്ള ടെണ്ടറു 
ലഭിച്ചി രി ക്ക ണം . ദർഘാ സിൽ പറ ഞ്ഞി രി ക്കുന്ന നിരക്ക് 

കാരന്റെ സാന്നിദ്ധ്യത്തിൽ ടെണ്ടർ തുറക്കുന്നതാണ്. ടെണ്ടർ 
കയറ്റിറക്കുകൂലി സഹിതം വണ്ടിപ്പെരിയാർ 62 -ാം മൈലിൽ 

ഫോം വിൽപ്പന നികു തിക്ക് പുറമെ ? 400 വിലയ്ക്ക് ക് 
സ്ഥിതി ചെയ്യുന്ന ഫാമിൽ സപ്ലൈ ചെയ്യുന്നതിനുള്ളതായി 

ആഫീസിൽ നിന്നും വാങ്ങാവുന്നതാണ്. ടെണ്ടർ ഫാറത്തിന്റെ 
രി ക്ക ണം . ദർഘാ സി നോ ടൊപ്പം ? 1, 000 ഫാം 

വില യാതൊരു കാരണവശാലും മടക്കികൊടുക്കുന്നതല്ല. 
സൂപ്രണ്ടിന്റെ പേരിൽ എസ്. ബി. ടി . വണ്ടിപ്പെരിയാർ ശാഖയിൽ 

എന്തെ ങ്കിലും കാരണ വശാൽ ടി ദിവസം അവധിയായി 
മാറാ വുന്ന ഡിമാന്റ് ഡാഫ്റ്റ് കൂടി നിര ത ദ വ്യമാ യി 

പ്രഖ്യാപിക്കപ്പെട്ടാൽ തൊട്ടടുത്ത പ്രവർത്തിദിവസം അതേ 
നൽകേണ്ടതാണ്. ദർഘാസ് അംഗീകരിച്ച് സപ്ളെ ഓർഡർ 

സമയം തന്നെ ടെണ്ടർ നടപടികൾ നടത്തുന്നതായിരിക്കും. 
നൽകിയാൽ 7 ദിവ സ ത്തി നകം പ്ളാസ്റ്റിക് കൂടു കളും 

ടെണ്ടർ സമർപ്പിക്കുന്നതോടൊപ്പം ? 4,500 നിരതദ്രവ്യമയി കെട്ടി 
ഷീറ്റുകളും സപ്ളെ ചെയ്യേണ്ടതാണ്. 10 - 10 - 2013 -ാം തീയതി വെയ്ക്കേണ്ടതാണ്. ടെണ്ടറിന്റെ നിരക്ക് അംഗീകരിച്ച് അറിയിപ്പ് 
പകൽ 3 മണിക്ക് ദർഘാസുകൾ അപ്പോൾ ഹാജരുള്ള ടെൻഡ കിട്ടി 7 ദിവ സ ത്തി നകം ? 50- ന്റെ മുദ്രപത ത്തിൽ 
റു കാ രു ടെ യോ അ വ രുടെ പതി നി ധി ക ളു ടെ യോ ടെ ണ്ടർ സംബ ന്ധിച്ച കരാർ എഴുതി നൽകേ ണ്ട താ ണ് . 
സാന്നിദ്ധ്യത്തിൽ ഫാം സൂപ്രണ്ടോഅദ്ദേഹം അധികാരപ്പെടുത്തുന്ന ടെണ്ടറിനു മുകളിൽ ഏതു സാധനമാണ്സപ്ലെ ചെയ്യാൻ 
ഉദ്യോഗസ്ഥനോ തുറ ക്കു ന്നതും ഏറ്റവും കുറഞ്ഞ - ഉദ്ദേശിക്കുന്നത് അത് എഴുതിയിരിക്കേണ്ടതാണ്. സപ്ളെ 
നിരക്ക് ഇടുക്കി ( പിൻ സിപ്പൽ കൃഷി ആഫീ സ റുടെ ഓർഡർ കിട്ടി ഒരു മാസത്തിനകം മുഴുവൻ അളവും ഫാമിൽ 
അംഗീകാരത്തിന് വിധേയമായി ഉറപ്പിക്കുന്നതുമായിരിക്കും. തന്നിരിക്കേണ്ടതാണ്. നിരക്ക് 31- 3- 2014 വരെ പ്രാബല്യം ഉണ്ടാ 
ദർഘാസ് തുറക്കുന്ന ദിവസം ഏതെങ്കിലും കാരണവശാൽ യിരിക്കുന്നതാണ്. 
അവധി ദിവസമായാൽ അടുത്ത പ്രവർത്തി ദിവസം മുകളിൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന അളവ് കൂട്ടാനും കുറക്കാനും 
പറഞ്ഞ വ്യ വ സ്ഥ യിലും സമയത്തും ദർഘാ സു കൾ ഫാം സൂപ ണ്ടിന് അധികാരമുണ്ടാ യി രി ക്കു ന്ന താ ണ് . 
സ്വീ ക രി ക്കു ന്നതും തുറ ക്കു ന്ന തു മാ ണ്. ദർഘാസ് നിലവാരം കുറഞ്ഞ ചാണകമാണ് കൊണ്ടുവരുന്നതെങ്കിൽ ടി 
കൈക്കൊളളുന്ന യാൾ ? 100 - ന്റെ മുദ്രപത്രത്തിൽ കരാർ ചാണകം കൃഷിത്തോട്ടത്തിൽ ഇറക്കുവാൻ അനുവദിക്കുന്നതല്ല. 
ഉടമ്പടി ഒപ്പു വയ്ക്കേണ്ടതാണ്. 

പത്യേക കാരണം കാണിക്കാതെ തന്നെ ടെ ണ്ട റു കൾ 

അസ്ഥിരപ്പെടുത്തു വാ നുള്ള അധികാരം ഫാം സൂപ്രണ്ടിന് 
- ദർഘാസ് ഫോറ ത്തിന്റെ വില ? 150 വിൽപന 

ഉണ്ടായിരിക്കും. കലർപ്പില്ലാത്ത ചാണകം ഫാമിലെ നിർദ്ദിഷ്ട 
നികുതിയും ആയിരിക്കും. ദർഘാസ് ഫാറത്തിന്റെ വിൽപന 

സ്ഥാനങ്ങളിൽ കരാറുകാരന്റെ സ്വന്തം ചെലവിൽ ഇറക്കി 
10- 10- 2013 -ാം തീയതി പകൽ 1 മണിവരെയായിരിക്കും. 

തരേണ്ടതാണ്. 
- സർക്കാർ ദർ ഘാ സു കൾക്ക് ബാധ ക മായ എല്ലാ - കരാറുകാരനോ അയാൾ നിയോഗിക്കുന്ന ആളുകളോ 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. ഫാമിൽ എന്തെ ങ്കിലും നാശ ന ഷ്ട ങ്ങ ൾ വരു ത്തി യാൽ 
ദർ ഘാ സു കൾ യാതൊരു കാര ണവും കാണിക്കാതെ ആയതിന് കരാറുകാരൻ ഉത്തരവാദിയായിരിക്കും. പ്രവർത്തി 
നിരസിക്കുന്നതിനോ പുനർ ദർഘാസ് നടത്തുന്നതിനോ ഉള്ള ദിവസങ്ങളിൽ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണിവരെയുള്ള 
അധികാരം ഫാം സൂ പ ണ്ടിൽ നിക്ഷിപ്ത മാ യി രിക്കും. സമയങ്ങളിൽ മാത്രമെ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നതിന് 
കൂടുതൽ വിവരങ്ങൾ പ്രവർത്തി ദിവസങ്ങളിൽ/ സമയങ്ങളിൽ അനുവദിക്കുകയുള്ളു. നിരതദ്രവ്യവും സെക്യൂരിറ്റിയും ( ഡി. ഡി ) 
ഫാം സൂപ്രണ്ടിന്റെ ആഫീസിൽ നിന്നും അറിയാവുന്നതാണ്. ഡിമാന്റ് ഡ്രാഫ്റ്റ് ആയിമാത്രമേ സ്വീകരിക്കുകയുള്ളു. 


ഡിഡികൾ, സൂപ്രണ്ട്, ജില്ലാ കൃഷിഫാം, നേര്യമംഗലം എന്ന 
പേരിൽ കോതമംഗലത്ത് മാറത്തക്ക രീതിയിൽ എടുക്കേണ്ട 
താണ്. ടെണ്ടർ ഫാറം 27 - 9 - 2013 -ാം തീയതി 1 മണിവരെ 
മാത്രമേ നൽകു ക യു ള്ളു . സർക്കാർ കാലാ കാ ല ങ്ങ ളിൽ 
പു റ പ്പെടു വിക്കുന്ന ടെണ്ടർ / ലേല സംബ ന്ധ മായ എല്ലാ 
നിയമങ്ങളും ഇക്കാര്യത്തിലും ബാധകമായിരിക്കും. കൂടുതൽ 
വിവ ര ങ്ങൾക്ക് പ്രവർത്തി ദിവസങ്ങളിൽ ആഫീസു മായി 
ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ: 0485- 2554416 . 


ജില്ലാ കൃഷിത്തോട്ടം, 
നേര്യമംഗലം. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


